Reg . No.KL /TV ( N ) /12 


Govera.cat of Kerala 

1991 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


[No. 1122 


29th December 1984 
Vol. XXIX ] Trivandrum , Saturday, 

8th Pousha 1906 


GOVERNMENT OF KERALA 


Labour (E ) Department 


NOTIFICATION 


Y 


No. 29619/ E2/84 /LBR . 

Dated , Trivandrum , 28th December, 1984 . 
S. R. O. No. 1598 /84. - In exercise of the powers conferred by section 
18 of the Kerala Headload Workers Act, 1978 (20 of 1980), the Government 
of Kerala hereby make the following Amendment to Notification No. 28961/ 
E2/83/LBR - II dated 1st March , 1984 , published as S. R. O. No. 217/84 in 
the Kerala Gazette Extraordinary No. 173 dated the 1st March , 1984. 


AMENDMENT 


1. In the said Notification under the heading " Members representing 
the Employers” item No. 4 will be substituted by the following, namely : 

“ 4. Shri C. Subbiah ,Merchant, Kothuval Street, Chalai, Trivandrum " . 


By order of the Governor , 

U. MAHABALA RAO, 
Commissioner and Secretary to Government. 


33/5140 /MC 


Explanatory Note 
( This does not form part of the notification but is intended to indicate 
its general purport) . 


1 


Government as per Notification No. 28961/E2/83 /LBR - II dated 1st . 
March , 1984 constituted the Headload Workers Local Committee for 
Trivandrum . Government have now decided to nominate Shri C. Subbiah , 
Merchant, Kothuval Street, Chalai, Trivandrum replacing Shri Balan Pillai, 
Clearing Agent, Veli Goods Sheds, Veli , Trivandrum as a representative 
of Employers in the Headload Workers Local Committee for Trivandrum . 

This notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PPESS , 

TRIVANDRUM , 1984 . 


Rog.No.KL/ TV (N )/12 


Government of Kerala 

1984 


KERALA GAZETTE 


EXTRAORDINARY 
.PUBL SHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Saturday, 


29th December 1984 

[No. 1123 
8th Pousha 1906 


GOVERNMENT OF KERALA 


Transport ( B ) Department 


· NOTIFICATION 


No. 32833/B3/ 84 / Tr. D. 

Dated , Trivandrum , 29th December , 1984 . 
The following draft of the rules further to amend the Kerala Motor 
Vehicles Rules, 1961 which the Government of Kerala propose to make in 
exercise of the powers conferred by clause (e) of sub -section (2 ) of section 41 
of the Motor Vehicles Act, 1939 ( Central Act 4 of 1939), is hereby published 
for general information as required by sub -section (1) of section 133 of the 
said Act. 


Notice is hereby given that the said draft will be taken up for consideration 
on or after the expiry of thirty days from the date of publication of this notifica 
tion and that objections or suggestions if any, that may be received from 
any person with respect to the said draft on or before that will be considered 
by the Government. Objections or suggestions shall be addressed to the 
Secretary to Government, Transport ( B ) Department, Secretariat, Trivandrum . 


DRAFT RULES 


1. Short title . These rules may be called the Kerala Motor Vehicles 
(Amendment) Rules, 1984 . 

33/5141/MC. 


2 


2. Amendment of rule 103. - In rule 103 of the Kerala Motor Vehicles 
Rules, 1961, 


( 1) in the table under sub-rule (b ) after serial No. 13, and the entrics 
against it the following serial number and entries shall be added , viz : 
“ 14. Kasaragod : 

KLS" 


By order of the Governor, 


V. A. AUGUSTINE, 
Additional Secretary to Government. 


Explanatory Note 
( This is not part of the notification but is intended to indicate the general 
purport). 


Consequent on the formation of Kasaragod Revenue District, it has 
became necessary to assign registration mark to Kasaragod District for regis 
tration of motor vehicles in the District. Hence this notification . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984. 


Rog .No. KL / TV /12 


Gover Korala 

IRRA 


KERALA GAZETTE 

EXTRAORDINARY 2 
PUBLISHED BY AUTHORITY 


Vol. XXIX ] Trivandrum , Saturday 


29th December 1984 

[No, 1124 
8th Pousha 1906 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political C ) Department 

NOTIFICATION 
No. 121942 / Pol. C2/84 /GAD . Dated , Trivandrum , 20th December 1984 . 

S.R.O. No. 1599/ 84. - Under subsection (1 ) of section 52 of the Kerala 
Land Acquisition Act, 1961 (21 of 1962 ), the Government of Kerala hereby 
withdraw from the acquisition of the land mentioned in the Schedule hereto 
annexed in respect of which land acquisition proceedings were initiated by 
the issue of Notification No. 107801/ Pol. C2/82-1 /GAD dated the 7th 
February , 1983 under subsection (1) of section 3 thereof published as S.R.O. 
No. 204/83 in Part I of the Kerala Gazette No. 8 dated the 22nd February, 
1983 and the declaration No. 117038 /Pol. C2/83 /GAD dated the 13th 
October , 1983 under section 6 of the said Act published as S. R. O. No. 
1430/83 in the Kerala Gazette Extraordinary No. 1246 dated the 8th 
October, 1983. 

SCHEDULE 
District - Cannanore. 

Taluk - Taliparamba . 
Village-- Ramanthali . 

Desom - Ettikulam . 
Survey No. - 22 /6 . 
Description - Garden . 

Extent- 0.0549 Hectare. 
33 /5142/84 / L . 


2 


Explanatory Note 
(This is not part of the notification . but is intended to indicate the 
general purport.) 

On completion of survey work it is found that the land in R S. No. 22/6 
is not required to be acquired fo : the purpose of the NavalAcademy. The 
land is therefore proposed to be excluded from acquisition . The notification 
is intended to achieve this purpose. .. 

എസ്, ആർ, ഒ, നമ്പർ 1599/84. - 1661-ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട 
(1962- ലെ 21) 52 -ാം വകുപ്പ് (I) -ാം ഉപവകുപ്പു പ്രകാരം, കേരള സർക്കാർ , 
ഇതോടൊന്നിച്ച് ചേർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളളതും, 1983 ഫെ ബു 
വരി 22 -ാം ത യതിയിലെ 8 -ാം നമ്പർ കേരള ഗസററിൽ 1 -ാം ഭാഗത്ത് എസ്. 
ആർ, ഒ . 204/83 എന്ന നമ്പരായി . (പ്രസിദ്ധപ്പെടുത്തിയിട്ടുളള , (പസ്തുത 
ആക്ററ് 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരമുളള 1983 ഫെബ്രുവരി 7 -ാം 
തീയതിയിലെ 107801 പൊളിററിക്കൽ- സി 2 / 82-1 / ജി . എ . ഡി . എന്ന നമ്പർ 
വിജ്ഞാപനവും, 1983 ഒക്ടോബർ 8 -ാം തീയതിയിലെ 1246-ാം നമ്പർ അസാ 
ധാരണ കേരള ഗസററിൽ എസ്. ആർ. ഒ . 1430/83 എന്ന നമ്പരായി പ്രസിദ്ധ 

പ്പെടുത്തിയിട്ടുളള , പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരമുളള 1983 ഒക് ടോ 
ബർ 13 -ാം തീയതിയിലെ 117038/ പൊളിററിക്കൽ. സി 2/ 83/ ജി . എ . ഡി . എന്ന 
നമ്പർ പ്രഖ്യാപനവും പുറപ്പെടുവിച്ചുകൊണ്ട് സ്ഥലമെടുപ്പ് നടപടികൾ 
ആരംഭിച്ചിട്ടുളളതുമായ സ്ഥലം വിലയ്ക്കെടുക്കുന്നതിൽനിന്നും ഇതിനാൽ 
പിൻവാങ്ങുന്നു . 

പട്ടിക 
ജില്ല --കണ്ണൂർ, 

താലൂക്ക്- തളിപ്പറമ്പ്. 
വില്ലേജ° --രാമന്തളി, 

ദേശം --എട്ടിക്കുളം. 
സർവ്വേ നമ്പർ_2216 . 
വിവരണം - തോട്ടം, 
വിസ്തീർണ്ണം-0.0549 ഹെക്ടർ . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം സൂചിപ്പി 
ക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

സർവേ ജോലി പൂർത്തിയായപ്പോൾ ആർ. എസ്. നമ്പർ 22| 6- ൽ ഉൾപ്പെട്ട് 
സ്ഥലം നാവിക അക്കാദമിക്കുവേണ്ടി വിലയ്ക്കെടുക്കേണ്ട ആവശ്യമില്ലെന്നു 
കാണുകയുണ്ടായി. ഈ സ്ഥലം വിലയ്ക്കെടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് 
ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നു . ഈ വിജ്ഞാപനം ഈ ഉദ° ദേശം സാധിക്കുന്ന 
; തിനുവേണ്ടിയാണ്. 

By order of the Governor, 

P. VISWANATHAN NAIR , 

Additional Secretary to Government. 
PRINTED AND PUBLISHED BY THE B.G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM, 1984, 


Reg.No. KL/IV (N )/12 


Government of Kerala 

1987 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


29th December 1984 
Vol. XXIX ] Trivandrum , Saturday, 

[ No. 1125 
8th Pousha 1906 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Department 

DECLARATION 
No. 124692 / Pol. C2/84 /GAD . Dated , Trivandrum , 20th December 1984 . 

S. R.O. No. 1600 /84. — Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India the President has 
in Notification No. 2 /4 /63 /Judl. II dated the 31st May, 1963, published as 
S. 0. 1543 in Part II Section 3 subsection ( ii) of the Gazette of India No. 23 
dated the 8th June, 1963 entrusted the Government of Kerala , with their 
consent, the functions of the Central Government under the Kerala Land 
Acquisition Act, 1961 ( 21 of 1962 ), in relation to acquisition of lands for 
the purpose of the Union in the State of Kerala ; 

And whereas, under subsection (1 ) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ), Notification No. 77094 /Pol. C2 /84 /GAD 
dated the 17th July , 1984 in respect of the lands specified in the schedule 
below has been published as S. R. O. No. 812/84 in the Kerala Gazette 
Extraordinary No. 605 dated the 19th July , 1984 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the lands 
specified in the Schedule below ; 

And whereas, the Government of Kerala are satisfied that the said lands 
have to be acquired for a public purpose; 

33 /5143/ L 


2 


Now , therefore, the Government of Kerala hereby declare under section 
6 of the said Act, that the lands specified in the Schedule below and 
measuring 5.2161 hectares, be the same a little more or less, are needed for 
a public purpose , to wit for the establishment of Naval Academy at 
Ezhimala and under section 7 of the said Act direct the Special Tahsildar 
(Land Acquisition ) No. V , Naval Academy, Ramanthali to take order for 
the acquisition of the lands. Further, under subsection (1) of section 19 of 
the said Act , the Government direct that the Collector may take possession 
of the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1 ) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar 
(Land Acquisition ) No. V , Naval Academy, Ramanthali and may be 
inspected at any time during office hours. 


SCHEDULE 


District - Cannanore. 
Village - Ramanthali. 
Sl. No. 

Sy . No. 


Description 


Garden 


2 


Dry 


Garden 


99 


Taluk - Taliparamba . 
Desom - Ettikulam . 

Extent in 
Hectares 
0.3812 
0.2449 
0.4007 
0.4000 
0.0470 
0.0905 
0.2629 
0.4283 
0.1587 
0.2053 
0.1501 
0.1213 
0.0875 
0.4353 
0.1213 
0.1233 
0.1253 
0.1269 
0.2584 
0.2938 
0.2316 
0.4005 
0.1213 


39 


>> 


93/2 
933 
93/4 
93/5 
93/6 
93/7 
93/8 
93/9 
93/10 
93/11 
93/12 
93/13 
93/14 
93/15 
93/16 
93/17 
93/18 
93/19 
93/20 
93/21 
93/23 
93/24 
93/25 


8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 


Dry 


Garden 


>> 


99 


99 


Dry 


Total 


5.2161 


3 


Explanatory Note : 
( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/ 4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the CentralGovernment in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose, viz. for the establishment of a Naval 
Academy at Ezhimala . 

This declaration is intended for the above purpose. 

എസ്. ആർ. ഒ. നമ്പർ 1600 /84. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച്, പ്രസിഡൻറ് 1963ജൂൺ8 -ാം തീയതിയിലെ 23-ാം നമ്പർ ഇൻഡ്യാ ഗസ 
ററിന്റെ 11 -ാം ഭാഗത്ത് 3 -ാം വകുപ്പിൽ (i) -ാം ഉപവകുപ്പിൽ എസ്. ഒ . 1543 
ആയി പ്രസിദ്ധീകരിച്ച 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ ° ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യ 
ത്തിനു വേണ്ടി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് ( 1962 - ലെ 21) അനുസരിച്ചുളള കേന° ന്ദ സർക്കാ 
രിന്റെ ചുമതലകൾ കേരള 

സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി 
ഭരമേല്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആകട” ( 1962- ലെ 21) 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാര 
മുളള 1984ജൂലൈ 17 -ാം തീയതിയിലെ 17094 പൊളിററിക്കൽ സി 2/84/ ജി . 
എ . ഡി . എന്ന നമ്പർ വിജ്ഞാപനം 1984ജൂലൈ 19 -ാം തീയതിയിലെ 605 -ാം 
നമ്പർ അസാധാരണ കേരള ഗസററിൽ എസ്. ആർ. ഒ. 812/84 എന്ന നമ്പരായി 
പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത ആക്ട് 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ട് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിക്ക് ബാധകമാകുന്നതല്ലെന്ന് 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 

(പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനുവേണ്ടി വിലയ്ക്കെടുക്കേ 
ണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ ° ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ട് 6 -ാം വകുപ്പു പ്രകാരം, കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 5.2161 ഹെക്ടർ വിസ്തീർണ്ണമോ 
അതിൽ അല്പംകൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന് അതായത് ഏഴിമലയിൽ നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത ആക്ട് 7 -ാം 
വകുപ്പു പ്രകാരം, പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
വാങ്ങാൻ രാമന്തളി നേവൽ അക്കാഡമി സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽ 
ദാരോട് (നമ്പർ V ) നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . മാത്രമല്ല പ്രസ്തുത 
ആക°s ° 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ പറയുന്ന നോട്ടീസ് (പ്രസിദ്ധപ്പെ 
ടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചുദിവസം കഴിയുമ്പോൾ കളക്ടർക്ക് 
. പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്താവുന്നതാണെന്ന് പ്രസ്തുത ആക°s 


4 


19 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ രാമന്തളി നേവൽ അക്കാഡമി 
സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹശീൽദാരുടെ( നമ്പർ 9 ) ആഫീസിൽ സൂക്ഷി 
ച്ചിട്ടുളളതും ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അത് പരിശോധി 
ക്കാവുന്നതുമാകുന്നു . 

പട്ടിക 
ജില്ല കണ്ണൂർ. 

താലൂക്ക് തളിപ്പറമ്പ്. 
വില്ലജ_രാമന്തളി 

ദേശം - എററിക്കുളം. 
(സൂക്ഷ്മപരിശോധന നടത്തിയ വിസ്തീർണ്ണമാണ്” കൊടുത്തിട്ടുളളത്) 


കമനമ്പർ 


സർവ്വേ നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


2 
3 
4 
5 


8 
9 
10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 


93/2 
93/3 
934 
93/5 
936 
937 
938 
9319 
93 10 
93/11 
93| i2 
93/13 
- 93/14 
i 93/15 
93/16 
93/11 
9318 
93/19 
93/20 
9321 
93/23 
9324 
93/25 


തോട്ടം 

ടി 
പുരയിടം 

ടി 
ടി 
തോട്ടം 
ടി 
ടി 
ടി 
ടി 
ടി . 

ടി 
പുരയിടം 

ടി 
തോട്ടം 
ടി 
ടി 
ടി 
ടി 
ടി 

ടി 
പുരയിടം 

ടി 


0.3812 
0.2449 
0.4007 1. 
0.4000 
0.0470 
0.0905 
0.2629 
0.4283 
0.1587 
0.2053 
0.1501 
0.1213 
0.0875 
0.4353 
0.1213 
0.1233 
0.1253 
0.1269 
0.2584. :: 
0.2938 
0.2316 
0.4005 
0.1213 


. 


ആകെ 


"5.2161 


5 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല , എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെടു 
ത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ് .) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2/4 /63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
ലേയ്ക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറ 
ത്തിട്ടുളള ഭൂമി ഒരു പൊതു കാര്യത്തിന് അതായത്, ഏഴിമലയിൽ ഒരു നേവൽ 
അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന് 
തോന്നുന്നതുമാകുന്നു . 

മേല്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ പ്രഖ്യാപനം. 


By ordet of the Governor, 

P. ViswANATHAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESB, 

TRIVANDRUM , 1984. 
33 / 5143 / L 


